GOVERNMENT 
OF 


Kerala Gazette No. 45 dated 17th November 2020 . 
PART I 


Section iii 


നി .. 


RA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം-എച്ച്) വകുപ്പ് 


വിജ്ഞാപനം 


2020 മാർച്ച് 27 
1195 മീനം 14 


നമ്പർ 6650 ലെഗ്.എച്ച്1,2020 നിയമം, 


തിരുവനന്തപുരം, 


1942 തം 7 


2020 മാർച്ച് 26 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെപ്പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേയ്ക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


അരവിന്ദ് ബാബു , പി . കെ . 

നിയമ സെക്രട്ടറി. 


G. 48 / 2020 /DTP . 


21 


2 


2020 - ലെ 18 -ാം നമ്പർ ഓർഡിനൻസ് 


2020 - ലെ കേരള സാംക്രമിക രോഗങ്ങൾ ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തിയൊന്നാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


സാംക്രമിക രോഗങ്ങളുടെ നിയന്ത്രണവും പ്രതിരോധവും 
സംബന്ധിച്ച നിയമങ്ങളെ ഏകീകരിക്കുന്നതിനും 
കാ ഡീ ക രി ക്കു ന്ന തിനും 

അതു മാ യി 
ബന്ധപ്പെട്ടതോ അതിന് ആനുഷംഗികമോ 
ആയ കാര്യ ങ്ങൾക്കും 

വേണ്ടിയുള്ള 


ഒരു 
ഓർഡിനൻസ് 


പീ dി ക .. സായക മിക രോഗ ങ്ങ ളുടെ നിയ ന്ത ണ വും ( പതി രോ ധവും 
സംബന്ധിച്ച നിയമങ്ങൾ ഏകീകരിക്കുന്നതിനും കാ ഡീ ക രി ക്കു ന്ന തി നും 
അ തു മാ യി ബന്ധപ്പെട്ടതോ അതിന് ആനുഷംഗികമോ ആയ കാര്യ ങ്ങ ൾ ക്കും 
യുക്തമായിരിക്കുന്നതിനാലും; 


കേരള സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര നടപടി 
എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുഛേദം ( 1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള ഗവർണ്ണർ താഴെ 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു: 

ചുരുക്കപ്പേരും ( പാരംഭവും.- ( 1 ) ഈ ഓർഡി ന ൻ സിന് " 2020 - ലെ 
കേരള സാംക്രമിക രോഗങ്ങൾ ഓർഡിനൻസ്” എന്ന് പേര് പറയാം. 

( 2 ) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


1 . 


2 . 


നിർവ്വ ച ന ങ്ങൾ .- ( 1 } ഈ ഓർഡിനൻസിൽ, സന്ദർഭം 

മറ്റു 

വിധ ത്തിൽ 
ആവശ്യപ്പെടാത്തപക്ഷം, 

( എ ) “ സാംക്രമിക രോഗം എന്നാൽ സർക്കാർ, ഔദ്യോഗിക ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തിയ വിജ്ഞാപനത്താൽ, സാംക്രമിക രോഗം എന്ന് പ്രഖ്യാപിച്ച 
ഏതൊരു രോഗം എന്നർത്ഥമാകുന്നു ; 


22 


3 


( ബി ) “ സർക്കാർ ” എന്നാൽ കേരള സർക്കാർ എന്നർത്ഥമാകുന്നു ; 


( സി ) “ നിർണ്ണ യി ക്ക പ്പെട്ട എന്നാൽ ഈ ഓർ ഡി നൻ സിൻ കീഴിൽ 
ഉണ്ടാക്കപ്പെട്ട ചട്ടങ്ങളാലോ റഗുലേഷനുകളാലോ നിർണ്ണയിക്കപ്പെട്ട എന്നർത്ഥമാകുന്നു ; 


( ഡി ) “ റഗുലേഷൻ ” എന്നാൽ ഈ ഓർഡിനൻസിൻ കീഴിൽ ഉണ്ടാക്കിയ 
റഗുലേഷനുകൾ എന്നർത്ഥമാകുന്നു ; 


“ സംസ്ഥാനം ” എന്നാൽ കേരള സംസ്ഥാനം എന്നർത്ഥമാകുന്നു ; 


3 . 


വഴി , 


സാംക മിക രോഗം വിജ്ഞാ പനം ചെയ്യു ന്ന തി നുള്ള സർക്കാരിന്റെ 
അധികാരം. ( സർക്കാ രിനു , ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാ പനം 
സംസ്ഥാനത്താകമാനമോ അല്ലെങ്കിൽ വിജഞാപനത്തിൽ വിനിർദ്ദേശിക്കാവുന്ന അത്തരം 
ഭാഗത്തേക്കോ ഭാഗങ്ങളിലേക്കോ, ഈ ഓർഡിനൻസിന്റെ ആവശ്യങ്ങൾക്കായി ഏതൊരു 
രോഗത്തെയും 

സാംക്രമിക രോഗമായി വിജ്ഞാപനം ചെയ്യാവുന്നതാണ്. 


4 . 


സാംക്രമിക രോഗവുമായി ബന്ധപ്പെട്ട് പ്രത്യേക നടപടികൾ എടുക്കുന്നതിനും 
റഗുലേഷ നുകൾ വിനിർദ്ദേശിക്കുന്ന തിനു മുള്ള അധികാരം. ( 1 ) സർക്കാരിനു 
സംസ്ഥാനത്തോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഭാഗത്തോ ഏതെങ്കിലും സാംക്രമിക 
രോഗം പിടിപെട്ടെന്നോ അല്ലെങ്കിൽ പൊട്ടിപ്പുറപ്പെടുമെന്ന് ഭീഷണിയുള്ളതായോ, എപ്പോൾ 
ബോദ്ധ്യപ്പെട്ടാലും, ആ ആവ ശ്യ ത്തിലേക്ക് അനിവാര്യമായി അത് കരുതുന്ന 
അത്തരത്തിലുള്ള നടപടികൾ സർക്കാരിനു എടുക്കാവുന്നതും ഔദ്യോഗിക ഗസറ്റിലെ 
വിജ്ഞാപനം വഴി അത്തരം രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് തടയുന്നതിന് അല്ലെങ്കിൽ 
അതിന്റെ വ്യാപനം തടയുന്നതിനായി പൊതുജനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി 
അല്ലെങ്കിൽ വ്യക്തികളുടെ വിഭാഗം പാലിക്കേണ്ടതായ അപ്രകാരമുള്ള താൽക്കാലിക 
റെഗു ലേ ഷ ന ക ളോ ഉത്ത ര വ ക ളോ വിനിർദ്ദേ ശി ക്കാ വു ന്നതും 
റെഗുലേ ഷ ന ക ളിലും ഉത്തരവുകളിലും വിനിർദ്ദേശിക്കാവുന്ന അ ങ്ങനെയുള്ള 
അധികാ ര ങ്ങളും കർത്ത വ്യ ങ്ങളും വിനി യോ ഗിക്കാൻ ജില്ലാ കളക്5 റോട് 
ആവശ്യപ്പെടുകയോ അവരെ അധികാരപ്പെടുത്തുകയോ ചെയ്യാവുന്നതുമാണ്. 


അത്ത രം 


( 2 ) പ്രത്യേകിച്ചും മേൽപറഞ്ഞ പൊതുവായ വ്യവസ്ഥകൾക്കു ഭംഗം വരാതെയും 
സർക്കാരിനു - 


( എ ) സംസ്ഥാന ത്തി ന കത്ത് 

ഏതെ ങ്കിലും ഒത്തു കൂ ട ലി ലോ , 
ആഘോഷങ്ങളിലോ, ആരാധനകളിലോ അത്തരം മറ്റ് പ്രവർത്തികളിലോ, വ്യക്തികളിൽ 
നിന്ന് വ്യക്തികളിലേക്ക് സാംക്രമിക രോഗം പകരുന്നതിനോ വ്യാപിക്കുന്നതിനോ 
പര്യാപ്തമാണെന്ന് സർക്കാർ കരുതുന്ന ഏതൊരു ആചാരമോ പ്രവർത്തിയോ 
നിരോധിക്കുക; 


23 


4 


( ബി ) വ്യോമ , റെയിൽ , റോഡ്, കടൽമാർഗ്ഗം വഴിയോ അല്ലെ ങ്കിൽ 
മറ്റേതെങ്കിലും മാർഗ്ഗം വഴിയോ സംസ്ഥാനത്ത് എത്തിചേരുന്ന വ്യക്തികളെയോ 
അ ത്ത ര ത്തിലുള്ള ഏതെങ്കിലും രോഗം ബാധിച്ച തായി സംശയിച്ച്, അതതു 
സംഗതി പോലെ, ക്വാറന്റീ നിലോ ഒറ്റപ്പെ ട്ടോ , ആശുപത്രിയിലോ താൽക്കാലിക 
താ മ സ സ്ഥ ലത്താ വീട്ടിലോ മറ്റു വി ധ ത്തിലോ ഉള്ള വ്യക്തി ക ള യോ , 
റെഗുലേഷനുകളിലോ ഉത്തരവുകളിലോ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരാൽ പരി 
ശോധിക്കുക; 


( സി ) ആവ ശ്യ മെന്ന് ക രു തു ന്നിട ത്തോളം കാല ത്തക്ക് 

സംസ്ഥാന 
അതിർത്തികൾ അടയ്ക്കുക; 


( ഡി ) പൊതു - സ്വകാര്യ ഗതാഗത പവർത്ത ന ത്തിൽ നിയ ന്ത ണ ങ്ങൾ 
ഏർപ്പെടുത്തുക ; 

സാമൂഹ്യഅകലം പാലിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കുക; 
(എഫ്) പൊതു സ്ഥലങ്ങളിലും മതസ്ഥാപനങ്ങളിലും വ്യക്തികൾ കൂട്ടം 
കൂടുന്നത് നിയന്ത്രിക്കുകയോ നിരോധിക്കുകയോ ചെയ്യുക; 

(ജി ) സംസ്ഥാനത്തെ സർക്കാർ , സ്വകാര്യ ഓഫീസുകളുടെയും വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയോ പരിമിതപ്പെടുത്തുകയോ 
ചെയ്യുക ; 

(എച്ച് ) കടകളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും ഫാക്ടറികളുടെയും 
വർക്ക് ഷോപ്പുകളുടെയും സംഭരണശാലകളുടെയും പ്രവർത്തനങ്ങളിൽ നിരോധനമോ 
നിയന്ത്രണങ്ങളോ ചുമത്തുക; 


( ഐ ) ബാങ്കുകൾ, മാധ്യമം , ആരോഗ്യ സംരക്ഷ ണം , ഭക്ഷ്യ വിതരണം, 
വൈദ്യു തി , വെള്ളം, ഇന്ധനം തുട ങ്ങിയ അവ ശ്യമോ അടി യ ന്തി രമോ ആയ 
സേവനങ്ങളുടെ സമയപരിധി പരിമിതപ്പെടുത്തുക; 
( ജെ ) സാംക മിക 

നിയ ന്തി ക്കു ന്ന തിനും തട യു ന്ന തിനും 
ആവശ്യമായേക്കാവുന്ന, സർക്കാർ തീരുമാനിക്കുന്ന അങ്ങനെയുള്ള മറ്റു ഏർപ്പാടുകൾ 
ചെയ്യു ക , എന്നി വ ക്കായി നട പ ടി ക ളെ ടു ക്കാ വു ന്നതും റെഗു ല ഷ നു കൾ 
വിനിർദ്ദേശിക്കാവുന്നതുമാണ്. 


രാഗം 


5. ശിക്ഷ 

റെഗുലേഷനുകളും ഉത്തരവും പാലിക്കാൻ ബാധ്യസ്ഥരായ ഏതൊരു 
വ്യക്തി സ്ഥാപനം; കമ്പനി ഈ ഓർഡിനൻസിൻ കീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും 
അത്തരത്തിലുള്ള റഗുലേഷനോ ഉത്തരവോ ലംഘിക്കുകയോ അനുസരിക്കാതെ 
ഇരിക്കുകയോ ഈ ഓർഡിനൻസിൽ കീഴിൽ അധികാരപ്പെടുത്തപ്പെട്ട ഏതെങ്കിലും 
ഉദ്യോഗസ്ഥനെ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ കുറ്റസ്ഥാപനത്തിന്മേൽ രണ്ടു വർഷം 
വരെയാകാവുന്ന കാലത്തേയ്ക്കുള്ള തടവലിനോ പതിനായിരം രൂപ വരെയാകാവുന്ന 
പിഴയ്ക്കോ അല്ലെങ്കിൽ ഇവ രണ്ടിനും കൂടിയോ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. 


24 


5 


6. കുറ്റ ങ്ങൾക്ക് പര യണ നൽകൽ. ഈ ഓർഡിനൻസിൽ കീഴിലുള്ള 
ഏതെങ്കിലും കുറ്റം ചെയ്യാൻ പരിപ്പിക്കുന്ന ഏതൊരാളും, ആ പ്രേരണയെ തുടർന്ന് 
പ്രേരിപ്പിക്കപ്പെട്ട പ്രവർത്തി ചെയ്യപ്പെട്ടാൽ രണ്ട് വർഷം വരെയാകാവുന്ന തടവിനോ 
അല്ലെങ്കിൽ പതിനായിരം രൂപ വരെയാകാവുന്ന പിഴയ്ക്കോ അല്ലെങ്കിൽ ഇവ രണ്ടിനും 
കൂടിയോ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. 


7. ഈ ഓർഡിനൻ സിനു കീഴിലുള്ള കുറ്റം കൊഗ്നസബിളും ജാമ്യം 
കൊടുക്കാവുന്നതും ആയിരിക്കുമെന്ന്. 1973 - ലെ ക്രിമിനൽ നടപടി നിയമസംഹിതയിൽ 
( 1974 - ലെ 2 -ാം കേന്ദ്ര ആക്റ്റ്) എന്തു തന്നെ അട ങ്ങി യി രു ന്ന തി നാലും ഈ 
ഓർഡി ന ൻ സിന് കീഴിലുള്ള എല്ലാ കുറ്റങ്ങളും കൊന്നെ സ ബിളും ജാമ്യം 
കൊടുക്കത്തെക്കതും ആയിരിക്കുന്നതാണ്. 

8. ഓർഡിനൻസ് മറ്റെന്തെങ്കിലും നിയമങ്ങൾക്ക് ഭംഗം വരുത്തുന്നതല്ലെന്ന്. 
ഓർഡിനൻസിലെ വ്യവസ്ഥകൾ തൽസമയം പ്രാബല്യത്തിലിരിക്കുന്ന മറ്റേതെങ്കിലും 
നിയമത്തിലെ വ്യവസ്ഥകൾക്ക് പുറമെയും അവയ്ക്ക് ഭംഗം വരുത്താതെയും ആയിരിക്കു 
ന്നതാണ്. 


9. ഉത്തമവിശ്വാസത്തിൽ ചെയ്ത പ്രവർത്തിക്ക് സംരക്ഷണം. ഈ ഓർഡിനൻസ് 
പ്രകാരമോ അതിൻകീഴിലോ ഉത്തമവിശ്വാസത്തോടെ ചെയ്തതോ ചെയ്യാനുദ്ദേശിച്ചതോ 
ആയ ഏതെങ്കിലും കാര്യം സംബന്ധിച്ച് യാതൊരു വ്യവഹാരമോ പ്രോസിക്യൂഷനോ മറ്റ് 
നിയമ നടപടികളോ ആർക്കെതിരെയും നിലനിൽക്കുന്നതല്ല . 


10. വൈഷമ്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ഈ ഓർഡിനൻസിലെ 
വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിൽ എന്തെങ്കിലും വൈഷമ്യങ്ങൾ ഉണ്ടാകുന്ന പക്ഷം , 
സർക്കാരിന്, ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ ഉത്തരവിനാൽ, ആ വൈഷമ്യം നീക്കുന്നതിന്, 
ആവശ്യമെന്നോ യുക്തമെന്നോ അതിന് തോന്നുന്നതും ഈ ഓർഡിനൻസിലെ 
വ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ലാത്തതുമായ വ്യവസ്ഥകൾ ഉണ്ടാക്കാവുന്നതാണ്. 

എന്നാൽ ഈ ഓർഡിനൻസിന്റെ പ്രാരംഭ തീയതി മുതൽ രണ്ട് വർഷം അവസാനി 
ച്ചതിനുശേഷം അങ്ങനെയുള്ള യാതൊരു ഉത്തരവും പുറപ്പെടുവിക്കുവാൻ പാടുള്ളതല്ല. 

11. ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം. ( 1 ) സർക്കാരിന്, ഗസറ്റ് വിജ്ഞാപനം 
വഴി , ഈ ഓർഡിനൻസിന്റെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുന്നതിനായി പിൽക്കാല 
പ്രാബല്യത്തോടെയോ മുൻകാല പ്രാബല്യത്തോടെയോ ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. 


( 2 ) ഈ ഓർഡി നൻ സ് പ്രകാരം ഉണ്ടാ ക്ക പ്പെടുന്ന ഓരോ ചട്ട ങ്ങ ളും 
റെഗുലേഷനുകളും അതുണ്ടാക്കിയതിനു ശേഷം, കഴിയുന്നത്ര വേഗം , നിയമസഭ 
സമ്മേളനത്തിൽ ആയിരിക്കുമ്പോൾ, സഭ മുമ്പാകെ ഒരു സമ്മേളനത്തിലോ തുടർന്ന് 
വരുന്ന സമ്മേളനങ്ങളിലോ പെടാവുന്ന ആകെ പതിനാല് ദിവസക്കാലത്തേക്ക് 
വയ്ക്കേണ്ടതും , നിയമസഭ പ്രസ്തുത ചട്ടത്തിലോ റെഗുലേഷനുകളിലോ എന്തെങ്കിലും 


25 


6 


രൂപഭേദപ്പെടുത്തലുകൾ വരുത്തുകയോ ആ ചട്ടം അല്ലെങ്കിൽ റെഗുലേഷൻ ചട്ടവും 
റെഗുലേഷനുകളും ഉണ്ടാക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയോ ചെയ്യുന്ന പക്ഷം, 
ആ ചട്ടമോ റെഗുലേഷനോ, അതിനുശേഷം, അതതു സംഗതിപോലെ , അപ്രകാരം 
രൂപ ഭേദപ്പെടുത്തിയ രൂപത്തിൽ മാത്രം പ്രാബല്യമുണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ 
യാതൊരു പ്രാബല്യവും ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നതുമാകുന്നു ; എന്നിരുന്നാലും, അങ്ങ 
നെയുള്ള ഏതെങ്കിലും രൂപഭേദപ്പെടുത്തലോ റദ്ദാക്കലോ ആ ചട്ടം റെഗുലേഷൻ 
പ്രകാരം മുൻപ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സംഗതിയുടെ സാധുതയ്ക്ക് ഭംഗം വരാത്ത 
വിധതരത്തിലായിരിക്കുന്നതാണ്. 


12. റദ്ദാക്കലും ഒഴിവാക്കലും ( 1 ) 1072 - ലെ കൊച്ചിൻ എപ്പിഡെമിക്ക് ഡിസീസസ് 
ആകും ( 1 of 1072 M.E. ) , 1073 - ലെ ട്രാവൻകൂർ എപ്പിഡെമിക്ക് ഡിസീസസ് ആക്റ്റം 
( 2 of 1073 M.E. ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


( 2 ) ഈ ഓർഡിനൻസിന്റെ പ്രാബല്യ തീയതി മുതൽ 1956 -ലെ സ്റ്റേറ്റ് 
റി - ഓർഗനൈസേഷൻ ആക്ട് ( 1956 - ലെ 37 -ാം കേന്ദ്ര ആക്ട്) പ്രകാരം നിർവ്വചിച്ചിട്ടുള്ള 
മലബാർ ഏരിയാ യിൽ ഉൾപ്പെട്ടിട്ടുള്ള പദേ ശ ങ്ങൾക്ക് 1897 - ലെ എപ്പിഡെമിക്ക് 
ഡിസീസസ് ആക്റ്റ് ( 1897 - ലെ 3 -ാം ആക്റ്റ്)-ലെ വ്യവസ്ഥകൾ ബാധകമായിരിക്കുന്നതല്ല . 


( 3 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും 1072 - ലെ കൊച്ചിൻ എപ്പിഡെമിക്ക് 
ഡിസീസസ് ആക്ട് ( 1 of 1072 M.E. ) , 1073 - ലെ ട്രാവൻകൂർ എപ്പിഡെമിക്ക് ഡിസീസസ് 
ആക്റ്റ് ( 2 of 1073 M.E. ) , 1897 - ലെ എപ്പിഡെമിക്ക് ഡിസീസസ് ആക്ട് ( 1897 - ലെ 
3 -ാം ആക്ട് ) എന്നിവയ്ക്ക് കീഴിൽ ചെയ്തതോ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ 
എന്തെങ്കിലും കാര്യമോ എടുത്തതോ എടു ത്ത തായി കരുതപ്പെടുന്നതോ ആയ 
എന്തെങ്കിലും നടപടിയോ, ഈ ഓർഡിനൻസ് പ്രകാരം ചെയ്തതായോ എടുത്തതായോ 
കരുതപ്പെടേണ്ടതാണ് . 


ആരിഫ് മുഹമ്മദ് ഖാൻ, 

ഗവർണ്ണർ . 


( ശരിത്തർജ്ജമ ) 


എസ് . സന്ധ്യ , 
അഡീഷണൽ നിയമ സെക്രട്ടറി. 


26 


